Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


് 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL/ TV ( N )/ 634 / 2012 - 14 


GOVERNN 


പ 


കയ 


ക്കാർ 


രള സർക്ക 
VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 ഡിസംബർ 23 
23rd December 2014 

| 1190 ധനു 8 
8th Dhanu 1190 


നമ്പർ 


Vol. III 


No. | 50 


Thiruvananthapuram , 

Tuesday 


1936 പൌഷം 2 
2nd Pousha 1936 


PART III 


Dairy Development Department 


REGISTRATION CERTIFICATE 
I do hereby certify in exercise of the powers conferred 
on me under Section 7 of the Kerala Co -operative Societies 
Act, 1969 (Act 21 of 1969), that the following societies, the 
particulars which are furnished in the Categorical Statements 
are registered by me today as a Co -operative Society 
under the said Act, on the basis of limited liability and 
that the bye - laws of the undermentioned societies are also 
hereby registered under the said section . 

തരംതിരിച്ചുള്ള പട്ടിക 


4. പോസ്റ്റാഫീസ് വേളം. 
5. താലൂക്ക്- വടകര. 
6. ജില്ല കോഴിക്കോട്. 
| 7. പ്രവർത്തന പരിധി - വേളം പഞ്ചാ യ ത്തിലെ 6 , 7 

വാർഡുകൾ ഉൾപ്പെടെ. 
അതിരുകൾ 

കിഴക്ക് -കുറ്റ്യാടിപ്പുഴ. 
വടക്ക് - കുറ്റ്യാടി പഞ്ചായത്ത്. 
പടി ഞ്ഞാറ് - കുറ്റ്യാടി ക്രപം ക ടവ് റോഡ്, 

പൊയിൽമുക്ക് വലക്കെട്ട് റോഡ്. 
തെക്ക് -കുഞ്ഞുന്നുമല , ഒഴിഞ്ഞിലോട്ട് പ്രദേശം. 
8. ബാദ്ധ്യത ക്ലിപ്തം. 
9 . പ്രധാന ഉദ്ദേശ്യങ്ങൾ പാൽ സംഭരണവും വിതരണവും. 
10 . അംഗീകൃത ഓഹരി മൂലധനം X 20, 000. 
11. സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്ക്കളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരിമൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവ 
യുടെ ആകെ തുക യിൽ നിന്നും സഞ്ചിതമായ 
നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടിയിൽ 
കവിയാൻ പാടുള്ളതല്ല . 


(1) 


നമ്പർ സി -2014 / 2011. 

2014 നവംബർ 10 . 
1. സംഘത്തിന്റെ പേരും നമ്പരും - ചെറു കുന്ന് 

ക്ഷീരോൽപ്പാദക സഹകരണ സംഘം ക്ലിപ് തം 

നമ്പർ ഡി 261 ( ഡി ) ആപ്കോസ്. 
2. രജിസ്റ്റർ ചെയ്ത തീയതി - 10 -11 - 2014. 
3. മേൽ വി ലാസം - ചെറു കുന്ന് ക്ഷീരോൽപാദക 

സഹ ക രണസംഘം ക്ലിപ് തം നമ്പർ ഡി 261 ( ഡി ) 
ആപ്കോസ്, വേളം ഗ്രാമ പഞ്ചായത്ത്, കുന്നുമ്മൽ 
ബ്ലോക്ക്. 


Gaz. No. 50 / 2014 /DTP (Dairy Development). 


317 


13th APRIL 2010 ] 


DAIRY DEVELOPMENT DEPARTMENT 


( 2) 


നമ്പർ സി - 4153 / 2011. 

2014 നവംബർ 10. 
1. സംഘത്തിന്റെ പേരും നമ്പരും - പരപ്പുപാറ ക്ഷീരോൽപാദക 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡി . 262 ( ഡി ) 
ആപ്കോസ്. 


2. രജിസ്റ്റർ ചെയ്ത തീയതി - 10 - 11-2014. 
3. മേൽവിലാസം - പരപ്പുപാറ ക്ഷീരോൽപാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ ഡി. 262 ( ഡി) ആപ്കോസ്, 

പരപ്പുപാറ, വാണിമേൽ പഞ്ചായത്ത്. 
4. പോസ്റ്റാഫീസ് നിടുംപറമ്പ്. 


5 . താലൂക്ക് വടകര. 


6. ജില്ല കോഴിക്കോട്. 


7. പ്രവർത്തന പരിധി - വാണിമേൽ പഞ്ചായത്തിലെ 6, 12 

വാർഡുകൾ. 


അതിരുകൾ 


നമ്പർ സി - 2919 / 2013 (1). 

2014 നവംബർ 15. 
1. സം ഘ ത്തി ന്റെ പ ര ം ന വ രു - പു ത്ത ഞ്ച രി 

ക്ഷീരോൽപ്പാദക സഹകരണ സംഘം ക്ലിപ് തം 

നമ്പർ ഡി . 263 ( ഡി ) ആപ്കോസ്. 
2. രജിസ്റ്റർ ചെയ്ത തീയതി-- 15- 11-2014 . 
3. മ ൽ വി ലാ സം - പു ത്ത ഞ്ച രി ക്ഷീരോൽ പ്പാ ദ ക 

സഹകരണസംഘം ക്ലിപ്തം നമ്പർ ഡി . 263 ( ഡി ) 
ആപ്കോസ്, മൊട ക്ക ല്ലൂർ ( പി . ഒ . ) , ഉള്ള്യരി 

പഞ്ചായത്ത്, കോഴിക്കോട് ജില്ല . 
4. പോസ്റ്റാഫീസ് മൊടക്കല്ലൂർ, പിൻ-673 315. 
5. താലൂക്ക് കൊയിലാണ്ടി. 
6. ജില്ല കോഴിക്കോട്. 
7. പ്രവർത്തന പരിധി -ഉള്ള്യരി പഞ്ചായത്തിലെ 11 , 12 

വാർഡുകളിലെ കുന്നത്തറ, പുത്തഞ്ചേരി പ്രദേശങ്ങൾ 
ഉൾപ്പെട്ടത്. 
അതിരുകൾ 
- കിഴക്ക് -അത്തോളി പഞ്ചായത്തിലെ 1, 5 , 7 , 15 

വാർഡുകളായ കൂത്തുള്ളി, കുറുവാളൂർ, 

കൊടശ്ശേരി പ്രദേശങ്ങൾ. 
വടക്ക് ഉള്ള്യരി പഞ്ചായത്തിലെ 10, 13 വാർഡുകളായ 

- നാറാത്തും പുത്തൂർവട്ടവും. 
പടിഞ്ഞാറ് - കോരപ്പുഴ. 
തെക്ക് - അത്തോളി പഞ്ചായത്തിലെ 15 -ാം വാർഡായ 

- കൊടശ്ശേരി പ്രദേശവും കോരപ്പു ഴയുടെ 

ഭാഗവും. 
8. ബാദ്ധ്യത് - ക്ലിപ്തം. 
9. പ്രധാന ഉദ്ദേശ്യങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
10 . അംഗീകൃത ഓഹരി മൂലധനം ? 50,000 . 
11. സം ഘ ത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ് പ 

കളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി 
മൂലധനം, സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി 
എന്നിവയുടെആകെ തുകയിൽനിന്നും സഞ്ചിതമായ 
നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടിയിൽ 
കവിയാൻ പാടുള്ളതല്ല. 


കിഴക്ക് കുടപ്പാത്തിക്കുണ്ട്മുടിക്കൽ റോഡ്, കല്ലാച്ചി 

വിലങ്ങാട് റോഡ്, കന്നുകുളം കൂട്ടായിചാൽ 
- ചുഴലി നടപ്പാത . 


വടക്ക് - വളയം പഞ്ചായത്ത്. 


പടിഞ്ഞാറ് - വെറ്ററിനറി സെന്റർകണ്ടാത്തിപൊയിൽ 

റോഡ്, എൻ. എസ്. എസ്. റോഡ്, 
കൂളിപൊയിൽ നടപ്പാത കല്ലാച്ചി വിലങ്ങാട് 

റോഡ്, പരപ്പുപാറ പാണ്ടിക്കടവ് റോഡ്. 
തെക്ക് - വാണിമേൽപുഴ. 
8. ബാദ്ധ്യത ക്ലിപ്തം. 


9. പ്രധാന ഉദ്ദേശ്യങ്ങൾ പാൽ സംഭരണവും വിതരണവും. 
10. അംഗീകൃത ഓഹരി മൂലധനം- Y 20,000. 
11 . സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം വായ്പകളുടെയും 

നിക്ഷേ പ ങ്ങ ളു ടെ യും ആകെ തുക, ഓ ഹരി 
മൂലധനം, സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി 
എന്നിവയുടെ ആകെ തുകയിൽനിന്നും സഞ്ചിതമായ 
നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടിയിൽ 
കവിയാൻ പാടുള്ളതല്ല . 


ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
കോഴിക്കോട്. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


318 


